Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL /TV( N )/12/ 12 -14 


GOVERN 


കയ 


കാർ 


രള സർക 

MENT OF 
12 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 1 


Vol. LVII 
വാല്യം 57 ) 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 21st August 2012 

2012 B K | V21 
30th Sravana 1934 
1934 { mh W _ W 30 


n 


നമ്പർ 


PART III 
Medical Education Department 


ദർഘാസ് പരസ്യം 
നമ്പർ എ1/ 5699 / 2011/ എം . സി. സി . 

2012 ജൂ ലൈ 17. 
- കണ്ണൂർ മാനസിക ആരോഗ്യ പരിപാടിയുടെ കീഴിൽ 
ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങളിൽ വെച്ച് 
2012 - 13 കാലയളവിൽ മാനസിക ആരോഗ്യ ക്ലിനിക്കുകളുടെ 
നടത്തിപ്പിനായി വാടക നിരക്കിൽ വാഹനം ലഭ്യമാക്കുന്നതിനു 
വേണ്ടി വാഹന ഉടമകളിൽ നിന്നും ഏജൻസികളിൽ നിന്നും 
മത്സരാധിഷ്ഠിതമായതും മുദ്രവെച്ചതുമായ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - 2,50, 000. 
നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- 612. 
പകർപ്പ് - 306. 

തപാൽ വഴി - 662 . 
- ഫോറം തപാൽ വഴി വിൽപ്പന അ വ സാനിക്കുന്ന 
തീയതിയും സമയവും- - 18 - 8 - 2012 വൈകുന്നേരം 3.30 മണി. 

ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 24 - 8 - 2012 വൈകുന്നേരം 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 25-8- 2012, 
11.30 മണി. 


-- കണ്ണൂർ “ ജില്ലാ മാനസിക ആരോഗ്യ പരിപാടി യുടെ 
ആഫീസിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശ ത്തി ന നു സ രിച്ച് 
വാഹനം ലഭ്യമാക്കേണ്ടതും പ്രസ്തുത ആഫീസിൽ നിന്നും 
പദ്ധതിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന വിവിധ ആരോഗ്യ 
കേന്ദ്രങ്ങളിലേക്ക് ജീവനക്കാരേയും മറ്റും സമയാസമയങ്ങളിൽ 
എത്തിക്കേണ്ടതുമാണ്. വാഹനം 4 മുതൽ 8 വരെ ആളുകളെ 
ഉൾക്കൊള്ളാവുന്ന ടാറ്റ സുമൊ, ഇന്നോവ, ടവേര തുടങ്ങിയ 
വിഭാഗങ്ങളിൽപ്പെടുന്ന വ യാ യി രിക്കേ ണ്ട താ ണ് . വാഹനം 
- പതിമാസ ശരാശരി 1600 കിലോ മീറ്റർ ഓടേണ്ടിവരുന്നതാണ്. 
ഇന്ധനം, റിപ്പയർ തുടങ്ങിയ വാഹന വു മായി ബന്ധപ്പെട്ട 
യാതൊരു വിധ ചെലവുകളും സർക്കാർ വഹിക്കുന്നതല്ല. 

- ദർഘാസുകൾ എ1/ 5699 / 2011/ എം . സി . സി . എന്ന മേലെഴു 
ത്തോടുകൂടി നേരിട്ടു നൽകുകയോ, പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട് എന്ന വിലാസത്തിൽ 
അയച്ചുതരികയോ ചെയ്യേണ്ടതാകുന്നു . വൈകി ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ മുകളിൽ 
സൂചിപ്പിച്ചിരിക്കുന്ന ദിവസം 11. 30 മണിക്ക് ദർ ഘാ സു 
കാരന്റെയോ അംഗീകൃത പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കപ്പെടുന്നതാണ്. തപാലിൽ ലഭിക്കേണ്ട ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി മണിഓർഡർ ഒഴികെ മറ്റൊന്നും 
സ്വീകരിക്കുന്നതല്ല . 100 വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ 
നിശ്ചിത മാതൃകയിലുള്ള സമ്മതപത്രം വാഗ്ദത്ത തുകയുടെ 
1 % നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിനൊപ്പം സമർപ്പിക്കേ 

ണ്ട താ ണ് . കൂടുതൽ വിവ ര ങ്ങൾ മെഡിക്കൽ കോളേജ് 
ആഫീസിൽ നിന്നും പ്രവർത്തി സമയങ്ങളിൽ ലഭ്യമാണ്. 


ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


